൫ 2023/10/27 


ശൈഖ്‌ ഡോ 


അബ്ദുല്‍ മുഹ്സിന്‍ 
അല്‍ ഖാസിം 


7 SS se മസ്ജിദുന്നബവിയിലെ ഇമാമും ഖതീബും 


7 . Pe 
? f و5‎ 2 
> 


1 ae 
۰ 


GS Se‏ ا 
a-alqasim.com PC 4‏ @ 
E‏ . 
Ve:‏ من 
د“ ی 


അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുക്‌ 


സര്‍വ്വ സ്തുതികളും അല്ലാഹുവിനുള്ളതാക്കുന്നു. അവനെ നാം 
വാഴ്ത്തുകയും അവനോട്‌ സഹായമര്‍ത്ഥിക്കുകയും പാപമോചനം 
തേടുകയും ചെയ്യുന്നു. സ്വന്തം നഫ്സിന്റെ ഉപദ്രവങ്ങളില്‍ നിന്നും 
നമ്മില്‍ നിന്ന്‌ സംഭവിക്കുന്ന തിന്മകളില്‍ നിന്നും അവനോട്‌ നാം 
അഭയം തേടുന്നു. അവന്‍ ആര്‍ക്കാണോ സന്മാര്‍ഗം നല്‍കിയത്‌ 
അവനെ വഴിതെറ്റിക്കുന്ന ഒരാളുമില്ല. അവന്‍ 
വഴിക്കേടിലാക്കിയവരെ സന്മാര്‍ഗത്തിലാക്കാനും ഒരാളുമില്ല. 
അല്ലാഹു മാത്രമാണ്‌ ആരാധനക്കര്‍ഹന്‍, അവന്‍ ഏകനാണ്‌, 
യാതൊരു പങ്കാളികളും അവനില്ല എന്ന്‌ ഞാന്‍ സാക്ഷ്യം വഹിക്കുന്നു. 
മൂഹമ്മദ്‌ നബി -ഭജ്- അവന്റെ അടിമയും റസൂലുമാണെന്നും ഞാന്‍ 
സാക്ഷ്യം വഹിക്കുന്നു. അവിടുത്തേക്കും അവിടുത്തെ 
കുടുംബത്തിനും സ്വഹാബത്തിനും അല്ലാഹു സ്വലാത്തും ധാരാളം 


സലാമും ചൊരിയട്ടെ. 


x` 
*12 -04-1445 ന്‌ മദീന മസ്ജിദുന്നബവിയില്‍ ِ : 8: 
ea ജൂമുഅ ഖുതുബ. ന Jf 


ok 


Sak SAT 


TI പ്പ്‌ 


۱ 5 ۳ ۳ a ۲ 9 8 ۳ ۰ 
OSS ചം © Ne SATA AAS ASNT AA. Sard eC O യവ 1 തുക്‌ 


1 


അല്ലാഹുവെ മഹത്വപ്പെടുത്തുക 
es ete OM aa 


അമ്മാ ബത്ആദ്‌' : 
അല്ലാഹുവിന്റെ അടിമകളെ, അല്ലാഹുവെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം 
സൂക്ഷിക്കുക. രഹസ്യ ജീവിതത്തിലും സ്വകാര്യ വര്‍ത്തമാനങ്ങളിലും 


അവന്റെ നിരീക്ഷണത്തെക്കുറിച്ചുളള ബോധത്തോടെ ജീവിക്കുക. 


അയ്യുഹല്‍ മുസ്ലിമൂന്‍, (ഓ മുസ്ലിമീങ്ങളേ...) 


അല്ലാഹുവോടുള്ള അടിമത്തത്തിന്റെ യാഥാര്‍ത്ഥ്യം 
ഉടലെടുക്കുന്നത്‌ അങ്ങേയറ്റം വിനയത്തില്‍ നിന്നും അവനോടുള്ള 
സ്നേഹത്തില്‍ നിന്നുമാണ്‌. സര്‍വ്വശക്തനായ അല്ലാഹുവിന്റെ 


നാമങ്ങളെയും ഗുണവിശേഷങ്ങളെയും കുറിച്ചുളള അറിവാണ്‌ ഏറ്റവും 
ശ്രേഷ്ഠമായ അറിവ്‌. എല്ലാ വിജ്ഞാനങ്ങുളുടെയും അടിത്തറയും 
അതാകുന്നു. ആ അറിവാണ്‌ അല്ലാഹു ഏകനാണ്‌, ആരാധനകള്‍ അവന്‌ 
മാത്രമേ നല്‍കാവൂ എന്ന ആശയത്തിലേക്ക്‌ മനുഷ്യരെ നയിക്കുന്നത്‌. 
സൃഷ്ടികളുടെ ഏറ്റവും വലിയ ആവശ്യം ഇല്ലായ്മയില്‍ നിന്നും അവരെ 
പടച്ച അവരുടെ സ്രഷ്ടാവിനെ അറിയുക എന്നതാണ്‌. അവന്റെ പേരുകളും 
വിശേഷണങ്ങളും അറിയുകയല്ലാതെ ഇതിന്‌ മറ്റൊരു മാര്‍ഗവുമില്ല. 
അല്ലാഹുവിന്റെ നാമ-വിശേഷണങ്ങളെ കുറിച്ചുള്ള അറിവിന്റെ 
തോതനുസരിച്ച്‌ അടിമക്ക്‌ റബ്ബിനോടുള്ള ആരാധയും, സാമീപ്യവും, 
സ്നേഹവും, ബഹുമാനവും ഉണ്ടാകും. അതിലൂടെ ഈമാന്‍ 
വര്‍ദ്ധിക്കുകയും അവനെ കുറിച്ചുളള അറിവ്‌ കൂടുതല്‍ ബലപ്പെടുകയും 
ചെയ്യും. അടിമയുടെ മനസ്സില്‍ അവന്‍ അല്ലാഹുവിന്‌ നല്‍കുന്ന 


സ്ഥാനമനുസരിച്ചാണ്‌ അല്ലാഹുവിനരികില്‍ അവന്റെ സ്ഥാനമുണ്ടാവുക. 


2 ) അല്ലാഹുവിനെ സ്തുതിക്കുകയും നബി -&5.- ക്ക്‌ വേണ്ടി സ്വലാത്തും സലാമും 
ചോദിക്കുകയും ചെയ്ത ശേഷം പ്രതിപാദ്യ വിഷയത്തിലേക്ക്‌ പ്രവേശിക്കുന്നതിന്‌ 
അറബികള്‍ സംസാരങ്ങളിലും എഴുത്തുകളിലും ഉപയോഗിക്കുന്ന പദമാണ്‌ “അമ്മാ 
ബദ്‌' എന്നത്‌. "കാര്യം എന്ത്‌ തന്നെയാണെങ്കിലും, ശേഷം" എന്നാണ്‌ അര്‍ത്ഥം. 


a-alqasim.com 


2 അല്ലാഹുവെ മഹത്വപ്പെടുത്തുക 
AED RD si lg ye 


അല്ലാഹുവിന്റെ നാമങ്ങളെല്ലാം സ്തുതികള്‍ നിറഞ്ഞിരിക്കുന്ന 
നാമങ്ങളാണ്‌. അവയെല്ലാം അത്യുത്തമമാണെന്ന്‌ അവന്‍ തന്നെ 
വിശേഷിപ്പിച്ചിട്ടുണ്ട്‌. കാരണം അത്‌ പൂര്‍ണതയുടെ അര്‍ത്ഥങ്ങളെ 
സൂചിപ്പിക്കുന്നു, അവന്റെ നാമങ്ങളിള്‍ പെട്ടതാണ്‌ 'അൽ-കബീര്‍' 
(വലിയവന്‍, മഹത്വമുളളവന്‍) എന്നത്‌. അവനും അവന്റെ നാമ- 


വിശേഷണങ്ങളും ഏറെ മഹത്വമുളളതാകുന്നു. 


അല്ലാഹു തന്റെ സൃഷ്ടികളേക്കാള്‍ ഉന്നതനാണെന്നും 
എല്ലാറ്റിനേക്കാളും വലിയവന്നാണെന്നും മനസ്സിലാക്കുന്നവന്‍ അവനെ 
അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആരാധനകള്‍ അവന്‌ മാത്രം 


സമര്‍പ്പിക്കുകയും ചെയ്യുന്നു. അല്ലാഹു പറഞ്ഞു : 
nee sire 
“അല്ലാഹുവാണ്‌ സത്യമായിട്ടുളളവന്‍. അവനു പുറമെ അവര്‍ 
ഏതൊന്നിനെ വിളിച്ച്‌ പ്രാര്‍ത്ഥിക്കുന്നുവോ അതുതന്നെയാണ്‌ 


നിരര്‍ത്ഥകമായിട്ടുള്ളത്‌. അല്ലാഹു തന്നെയാണ്‌ ഉന്നതനും 


മഹാനുമായിട്ടുളളവന്‍”. (അല്‍ ഹജ്ജ്‌ : 62) 


സൃഷ്ടികളുടെ എണ്ണം കണക്കാക്കുവാനും രഹസ്യവും പരസ്യവുമായ 
അവരുടെ സകല കാര്യങ്ങള്‍ അറിയുവാനും അവരെ പരിപ്പൂര്‍ണമായി 
വലയം ചെയ്യാനും മഹാനായ അല്ലാഹുവിനല്ലാതെ മറ്റാര്‍ക്കും 


സാധിക്കുകയില്ല. അല്ലാഹു പറഞ്ഞു : 


SEAN Aa Hs AA pes 


“അദൃശ്യമായതും ദൃശ്യമായതും അറിയുന്നവനും മഹാനും 


ഉന്നതനുമാകുന്നു അവന്‍”. (അറഅദ്‌ : 9) 


a-alqasim.com 


അല്ലാഹുവെ മഹത്വപ്പെടുത്തുക 3 
۲ ۶ ete Me ag 


അല്ലാഹു സംസാരിക്കുന്നവനാണ്‌, അവന്റെ സംസാരം 
മഹത്വമുള്ളതാകുന്നു. നബി -- പറഞ്ഞു : “അല്ലാഹു ആകാശത്ത്‌ ഒരു 
കാര്യം വിധിച്ചാല്‍ -അവനുദ്ദേശിക്കുന്ന കാര്യം സംസാരിച്ചാല്‍- അവന്റെ 
വിധിക്ക്‌ അനുസരണം കാണിച്ചു കൊണ്ട്‌ മലക്കുകള്‍ അവരുടെ 
ചിറകുകളിട്ടടിക്കും. മിനുസമുള്ള പാറപ്പുറത്ത്‌ ചങ്ങല വലിക്കുന്നത്‌ 
പോലെയായയിരിക്കും അത്‌. അങ്ങനെ അവരുടെ ഹൃദയങ്ങളില്‍ നിന്ന്‌ 
ഭയം നീങ്ങുമ്പോള്‍ മലക്കുകള്‍ പരസ്പരം ചോദിക്കും ; നിങ്ങളുടെ റബ്ബ്‌ 
എന്താണ്‌ പറഞ്ഞതെന്ന്‌. അവര്‍ മറുപടി പറയും : സത്യമാണ്‌ അവന്‍ 


പറഞ്ഞത്‌, അവനാണ്‌ ഉന്നതനും മഹാനുമായിട്ടുളളവന്‍”. (ബുഖാരി) 


നമ്മുടെ റബ്ബിനാകുന്നു അധികാരവും മഹത്വവും, അവന്‍ 
സൃഷ്ടികളുടെ മേല്‍ അധിപനും അവര്‍ക്കിടയില്‍ നീതിയോടെ വിധി 


തീര്‍പ്പാക്കുന്നവനുമാണ്‌. 


» aA ga ക, 


“വിധി കല്‍പ്പിക്കാനുള്ള അധികാരം ഉന്നതനും മഹാനുമായ 


അല്ലാഹുവിനാകുന്നു”. (ഗാഫിര്‍ : 12) 


അല്ലാഹുവെ എല്ലാ കുറവുകളില്‍ നിന്നും വൈകല്യങ്ങളില്‍ നിന്നും 
പരിശുദ്ധനാക്കാനായി അവനെ അത്യധികം മഹത്വപ്പെടുത്താന്‍ 8 
തന്റെ അടിമകളോട്‌ കല്‍പിച്ചു. അല്ലാഹു പറഞ്ഞു : 


429 


2 


ഗ്ന‏ له سريف نی AS‏ وکر ی 4 ول مق ال 
“സന്താനത്തെ സ്വീകരിച്ചിട്ടില്ലാത്തവനും, ആധിപത്യത്തില്‍‏ 


പങ്കാളിയില്ലാത്തവനും നിന്ദ്യതയില്‍ നിന്ന്‌ രക്ഷിക്കാന്‍ ഒരു രക്ഷകന്‍ 


ആവശ്യമില്ലാത്തവനുമായ അല്ലാഹുവിന്‌ സ്തുതി! എന്ന്‌ നീ പറയുകയും 


a-algasim.com 


4 അല്ലാഹുവെ മഹത്വപ്പെടുത്തുക 
3 2 പ്ലാഹു പാത്തു 
അവനെ ശരിയാംവണ്ണം മഹത്വപ്പെടുത്തുകയും ചെയ്യുക”. (അല്‍- 


ഇസ്‌റാഅ്‌ : 111) 


ആകാശഭൂമികളിലുള്ളവരുടെ എല്ലാ ആരാധനകളുടെയും 
ആത്യന്തികലക്ഷ്യം അല്ലാഹുവെ മഹത്വപ്പെടുത്തലും അവനെ 
ബഹുമാനിക്കലും തന്നെയാണ്‌. അത്‌ കൊണ്ട്‌ പ്രധാന 


ആരാധനകളിലൊക്കെ തക്ബീര്‍ പ്രകടമായി നിലകൊള്ളുന്നത്‌ നമുക്ക്‌ 
കാണാവുന്നതാണ്‌. നിസ്കരത്തില്‍ തക്ബീര്‍ പറയുന്നതിലൂടെ 
വലിയവനും മഹത്വമുളളവനുമായ അല്ലാഹുവിന്റെ മുന്നില്‍ അടിമ തന്റെ 
കഴിവില്ലായ്മയും അടിമത്തവും ബോധിപ്പിക്കുകയാണ്‌. ഒരു ദിവസത്തെ 
അഞ്ച്‌ നേരത്തെ നിസ്കാരവുമായി ചേര്‍ന്ന്‌ മാത്രം -ബാങ്ക്‌ വിളി, അതിനെ 
തുടര്‍ന്നുളള ഫര്‍ള്‌ നിസ്കാരങ്ങള്‍, ശേഷമുള്ള അദ്കാറുകള്‍, മുമ്പും 
ശേഷവുമുള്ള റവാതിബ്‌ നിസ്‌കാരങ്ങള്‍ എന്നിവയിലായി- നാന്നൂറ്റി 
നാല്‍പത്തി ഒന്ന്‌ തക്ബീറുകള്‍ (അല്ലാഹു അക്ബര്‍) ഒരു ദിവസം നാം 
പറയുന്നു. ശൈഖുല്‍ ഇസ്താം -رحمه اللّه-‎ പറഞ്ഞു : “അടിമ “അല്ലാഹു 
അക്ബര്‍” (അല്ലാഹു ആകുന്നു ഏറ്റവും വലിയവന്‍) എന്ന പ്രഖ്യാപനം 
നടത്തുന്നതില്‍ അല്ലാഹുവിനെ മഹത്വപ്പെടുത്തലുണ്ട്‌. എന്നാല്‍ കേവലം 
അല്ലാഹുവെ മഹത്വപ്പെടുത്തുന്നതിനെക്കാള്‍ പരിപൂര്‍ണമായത്‌ 


അല്ലാഹുവാകുന്നു ഏറ്റവും വലിയവന്‍ എന്ന്‌ പറയുന്നതാണ്‌”. 


മതത്തില്‍ പ്രകടമായി കാണുന്ന അടയാളങ്ങളിലൊന്നാണ്‌ ഹജ്ജ്‌, 
അതിന്റെ മുദ്രാവാക്യം ഏകദൈവ വിശ്വാസവും, സ്വഫയിലും മര്‍വയിലും, 
ജംറയില്‍ കല്ലെറിയുമ്പോഴും "അല്ലാഹു അക്ബര്‍" എന്ന്‌ പറഞ്ഞുകൊണ്ട്‌ 
അല്ലാഹുവെ മഹത്വപ്പെടുത്തലുമാകുന്നു. 

അല്ലാഹുവിനരികില്‍ ഏറ്റവും മഹത്തായ ദിനങ്ങള്‍ ദുല്‍ 
ഹിജ്ജയുടെ ആദ്യ പത്ത്‌ ദിവസങ്ങളാണ്‌, അതില്‍ അവന്‌ ഏറ്റവും 
ഇഷ്ടപ്പെട്ട പ്രവ്യത്തികളില്‍ പെട്ടതാണ്‌ തക്ബീറുകള്‍ പറയുക എന്നത്‌. നബി 
5 പറഞ്ഞു : “സല്‍കര്‍മങ്ങള്‍ പ്രവര്‍ത്തിക്കാന്‍ ഈ പത്തു 


a-alqasim.com 


അല്ലാഹുവെ മഹത്വപ്പെടുത്തുക 5 
es ete We ad 


ദിവസങ്ങളെക്കാള്‍ പുണ്യമായതും പ്രിയങ്കരവുമായ മറ്റ്‌ ദിവസങ്ങള്‍ 
അല്ലാഹുവിങ്കലില്ല. അതിനാല്‍ ആ ദിനങ്ങളില്‍ നിങ്ങള്‍ തഹ്ീലും (ലാ 
ഇലാഹ ഇല്ലല്ലാഹ്‌) തക്ബീറും (അല്ലാഹു അക്ബര്‍) തഹ്മീദും (അല്‍ 


ഹംദുലില്ലാഹ്‌) വര്‍ദ്ധിപ്പിക്കുക”. (അഹ്മദ്‌) 


രണ്ട്‌ പെരുന്നാള്‍ ദിനങ്ങള്‍ പോലെ സന്തോഷത്തിന്‍റെയും 
ആനന്ദത്തിന്റെയും അവസരങ്ങളിലും, മറ്റ്‌ സന്തോഷവാര്‍ത്തകള്‍ 
കേള്‍ക്കുമ്പോഴും തക്ബീര്‍ മുഴക്കല്‍ പുണ്യകരമാണ്‌. നബി -$- തന്റെ 
സമുദായത്തോട്‌ പറഞ്ഞു : “സ്വര്‍ഗവകാശികളില്‍ പകുതിയും നിങ്ങളില്‍ 
നിന്നായിരിക്കുമെന്ന്‌ ഞാന്‍ പ്രതീക്ഷിക്കുന്നു” അബൂ സഈദ്‌ അല്‍ ഖുദ്രി 


പറഞ്ഞു : “അത്‌ കേട്ടപ്പോള്‍ നാം തക്ബീര്‍ പറഞ്ഞു”. (ബുഖാരി) 


ഗ്രഹണം പോലെയുള്ള അവന്റെ ദൃഷ്ടാന്തങ്ങളില്‍ നിന്ന്‌ വല്ലതും 
സംഭവിക്കുമ്പോഴും, ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും സാഹചര്യം 
ഉണ്ടാവുകയോ ചെയ്യുമ്പോഴും “അല്ലാഹു അക്ബര്‍” എന്ന്‌ പറഞ്ഞുകൊണ്ട്‌ 
അല്ലാഹുവെ മഹത്വപ്പെടുത്തണം. ചിലര്‍ നബി -$- യോട്‌ തങ്ങള്‍ക്ക്‌ 
ബറകത്ത്‌ ചോദിക്കാന്‍ (അനുഗ്രഹം തേടാന്‍) ഒരു മരം വേണമെന്ന്‌ 
ആവശ്യപ്പെട്ടപ്പോള്‍ അവിടുന്ന്‌ -$- അവരോട്‌ പറഞ്ഞു : “അല്ലാഹു 
അക്ബര്‍!! "അവര്‍ക്ക്‌ ദൈവങ്ങള്‍ ഉള്ളതുപോലെ ഞങ്ങള്‍ക്കും ഒരു 
ദൈവത്തെ നല്‍കണമേ എന്ന്‌” ഇസ്രായേല്‍ സന്തതികള്‍ 


പറഞ്ഞതുപോലെയാണ്‌ നിങ്ങളീ പറയുന്നത്‌ . (നസാഇ). 


ഒരു യാത്ര ആരംഭിക്കുമ്പോള്‍ സാധാരണ ഉത്കണ്ഠയും 
പ്രയാസവും ഭയവും ഉണ്ടാകാം, എന്നാല്‍ തക്ബീര്‍ പറഞ്ഞ്‌ അല്ലാഹുവെ 
മഹത്വപ്പെടുത്തുന്നത്‌ യാത്രക്കാരന്‌ സമാധാനമേല്‍കുകയും 
ഏകാന്തതയ്ക്ക്‌ ആശ്വാസം നല്‍കുകയും ചെയ്യുന്നു. യാത്ര 
പുറപ്പെടുമ്പോള്‍ പ്രവാചകന്‍ -$- തന്റെ ഒട്ടകപ്പുറത്ത്‌ കയറിയാല്‍ 


“അല്ലാഹു അക്ബര്‍” എന്ന്‌ മൂന്ന്‌ പ്രാവശ്യം പറയുമായിരുന്നു.(മുസ്ലിം) 


a-algasim.com 


6 അല്ലാഹുവെ മഹത്വപ്പെടുത്തുക 
പം 


ഉയര്‍ന്ന പ്രദേശങ്ങള്‍ പോലെ അല്ലാഹുവിന്റെ സൃഷ്ടികളില്‍ 
വലിപ്പമുള്ള എന്തെങ്കിലും കാണുമ്പോള്‍ “അല്ലാഹു അക്ബര്‍” എന്ന്‌ 
പറയുന്നത്‌ ഇസ്ലാം പ്രോല്‍സാഹിപ്പിച്ചതാകുന്നു. ജാബിര്‍ -رضي الله عنه-‎ 
പറഞ്ഞു: “ഞങ്ങള്‍ ഉയര്‍ന്ന പ്രദേശങ്ങള്‍ കയറുമ്പോള്‍ 'അല്ലാഹു 
അക്ബര്‍' എന്ന്‌ പറയും”. (ബുഖാരി) പ്രതലത്തില്‍ നിന്ന്‌ ഉയരങ്ങളിലേക്ക്‌ 


പോകും തോറും 'അല്ലാഹു അക്ബര്‍' എന്ന്‌ പറയാന്‍ നാം പഠിപ്പിക്കപ്പെട്ടു. 


ഒരു വിശ്വാസി തക്ബീര്‍ ചൊല്ലിയാണ്‌ ദിവസം 
അവസാനിപ്പിക്കേണ്ടത്‌. ഉറങ്ങാന്‍ പോകുമ്പോള്‍ അവന്‍ മുപ്പത്തിമൂന്നു 
പ്രാവശ്യം സുബ്ഹാനല്ലാഹ്‌, അല്‍ ഹംദുലില്ലാഹ്‌ എന്ന്‌ പറയുകയും 
(മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും) മുപ്പത്തി നാല്‌ തവണ “അല്ലാഹു 


അക്ബര്‍” (അല്ലാഹു ഏറ്റവും വലിയവനാണ്‌) എന്ന്‌ പറയുകയും ചെയ്യണം. 


പ്രധാനപ്പെട്ട എല്ലാ അവസരങ്ങളിലും നമുക്ക്‌ തക്ബീര്‍ 
പഠിപ്പിക്കപ്പെട്ടിടുണ്ട്‌. അല്ലാഹു നമുക്ക്‌ സന്മാര്‍ഗം നല്‍കി എന്നത്‌ അവനെ 
സ്തുതിക്കേണ്ട വലിയ അനുഗ്രഹമാണ്‌. “അല്ലാഹു അക്ബര്‍” എന്ന്‌ 
ഉച്ചരിക്കുന്നത്‌ അവന്‍ ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്ത ഈ 
മാര്‍ഗത്തില്‍ നമ്മെ വഴികാട്ടിയതില്‍ അവനോട്‌ ചെയ്യുന്ന നന്ദിയാകുന്നു. 
അല്ലാഹു പറഞ്ഞു : 


7 TE E 725 
പ്ര. WS Son لت‎ 


ta ere Z‏ و ظ 
روا ഷി‏ عل കാശ‏ 4 


ی 


Al SG Sp‏ مھا ولک مایا کن یال 


“ബലി മൃഗങ്ങളുടെ മാംസമോ രക്തമോ അല്ലാഹുവിങ്കല്‍ 
എത്തുന്നതേയല്ല. എന്നാല്‍ നിങ്ങളുടെ ധര്‍മ്മനിഷ്ഠയാണ്‌ അവങ്കല്‍ 
എത്തുന്നത്‌. അല്ലാഹു നിങ്ങള്‍ക്ക്‌ മാര്‍ഗദര്‍ശനം നല്‍കിയതിന്റെ 
പേരില്‍ നിങ്ങള്‍ അവന്റെ മഹത്വം പ്രകീര്‍ത്തിക്കേണ്ടതിനായി അപ്രകാരം 


അവന്‍ അവയെ നിങ്ങള്‍ക്ക്‌ കീഴ്പെടുത്തിത്തന്നിരിക്കുന്നു”. (ഹജ്ജ്‌ : 37) 


a-alqasim.com 


അല്ലാഹുവെ മഹത്വപ്പെടുത്തുക 7 
۲ 9 NBD SS Me ad 


സല്‍കര്‍മങ്ങള്‍ പ്രവര്‍ത്തിച്ച്‌ സന്മാര്‍ഗത്തില്‍ ഉറച്ച്‌ നില്‍ക്കാന്‍ 
അവന്‍ നമുക്ക്‌ എളുപ്പം നല്‍കിയതിലും തക്ബീര്‍ മുഴക്കി അല്ലാഹുവെ 


സ്തുതിക്കേണ്ടതാണ്‌. അല്ലാഹു പറഞ്ഞു : 


4 Cotas LAT; LAA ڪل‎ A 11 

“നിങ്ങള്‍ ആ (നോമ്പിന്റെ) എണ്ണം പൂര്‍ത്തിയാക്കുവാനും, 
നിങ്ങള്‍ക്ക്‌ നേര്‍വഴി കാണിച്ചു തന്നതിന്റെ പേരില്‍ അല്ലാഹുവിന്റെ 
മഹത്വം നിങ്ങള്‍ പ്രകീര്‍ത്തിക്കുവാനും നിങ്ങള്‍ 
നന്ദിയുള്ളവരായിരിക്കുവാനും വേണ്ടിയാകുന്നു (ഇങ്ങനെ 


കല്‍പിച്ചിട്ടുള്ളത്‌). (അല്‍ ബഖറ : 185) 


ശൈഖുല്‍ ഇസ്ലാം -رحمه اللّه-‎ പറഞ്ഞു : “സന്മാര്‍ഗം ലഭിച്ചത്തിലും 
ഉപജീവനം ലഭിക്കാനും, വിജയം കൈവരിക്കാനും തക്ബീര്‍ ചൊല്ലാന്‍ നാം 
നിര്‍ദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഇവ മൂന്നും ഒരു അടിമക്ക്‌ 
ചോദിക്കാന്‍ കഴിയുന്ന ഏറ്റവും വലിയ കാര്യങ്ങളാണ്‌, അവ അവന്റെ 


എല്ലാ നന്മകളുടെയും ആകെത്തുകയാണ്‌”. 


"അല്ലാഹു അക്ബര്‍" എന്നത്‌ ഹൃദയങ്ങളെ കിഴടക്കുന്നതിനായി 


അല്ലാഹു നിര്‍ദേശിച്ച മഹത്തായ വചനമാണ്‌. അല്ലാഹു പറഞ്ഞു : 


438% 45> 
“നിന്റെ റബ്ബിനെ നീ മഹത്വപ്പെടുത്തുക”. (ood ng : 3) 
ഇമാം ഖുര്‍തുബി -4 കഷൃ- പറഞ്ഞു : “അറബികള്‍ക്കിടയില്‍ 
മഹത്വത്തിന്റെയും ആദരവിന്റെയും അര്‍ത്ഥത്തില്‍ ഏറ്റവും വാചാലമായ 
വാക്ക്‌ 'അല്ലാഹു അക്ബര്‍' എന്നതാണ്‌”. അല്ലാഹു മനുഷ്യരെ ഏതൊരു 
ശുദ്ധ പ്രകൃതിയിലാണോ സൃഷ്ടിച്ചിരിക്കുന്നത്‌ ആ പ്രകൃതി തേടുന്ന 


വചനമാണത്‌. അനസ്‌ ബിന്‍ മാലിക്‌ عنه-‎ ച -رضي‎ പറഞ്ഞു 


a-alqasim.com 


8 അല്ലാഹുവെ മഹത്വപ്പെടുത്തുക 
> ج‎ പ്ലാഹു പാത്തു 

അല്ലാഹുവിന്റെ റസൂല്‍ -$- ഒരിക്കല്‍ ഒരു മനുഷ്യന്‍ “അല്ലാഹു അക്ബര്‍” 

എന്ന്‌ പറയുന്നത്‌ കേട്ടു അപ്പോള്‍ അവിടുന്ന്‌ പറഞ്ഞു : “അവന്‍ 


ഫിത്റയിലാണ്‌” (അഥവാ-അവന്റെ ശുദ്ധ പ്രകൃതിയിലാണ്‌)” (മുസ്ലിം) 


അതിന്റെ പ്രതിഫലം വളരെ വലുതാണ്‌, അതിലൂടെ അടിമ ഉയര്‍ന്ന 
പദവികള്‍ നേടുന്നു. അത്‌ അല്ലാഹു ഇഷ്ടപ്പെടുന്ന വാക്കുകളില്‍ പെട്ടതാണ്‌. 
പ്രവാചകന്‍ -്‌- പറഞ്ഞു : “അല്ലാഹുവിന്‌ ഏറ്റവും പ്രിയപ്പെട്ട വാക്കുകള്‍ 
നാലാണ്‌ : അവ സുബ്ഹാനല്ലാഹ്‌, അല്‍ ഹംദുലില്ലാഹ്‌, ലാ ഇലാഹ 
ഇല്ലല്ലാഹ്‌, അല്ലാഹു അക്ബര്‍ (അല്ലാഹു പരിശുദ്ധനാകുന്നു, സര്‍വ 
സ്തുതിയും അവനാകുന്നു, ആരാധനക്കര്‍ഹന്‍ അവനല്ലാതെ മറ്റാരുമില്ല, 
അവന്‍ ഏറ്റവും വലിയവനാകുന്നു) എന്നിവയാകുന്നു. (മുസ്ലിം) അത്‌ 
പറയുന്നവയന്‍ സ്വന്തത്തിന്‌ വേണ്ടി ദാനവും നന്മയും ചെയ്യുന്നവനാകുന്നു. 


നബി -$- പറഞ്ഞു : “എല്ലാ തക്ബീറും സ്വദഖയാകുന്നു”. (മുസ്ലിം) 


അല്ലാഹുവെ മഹത്വപ്പെടുത്തുകയും തസ്ബീഹ്‌ പറയുകയും 
ചെയ്യുന്ന നന്മകളുടെ സദസ്സുകള്‍ക്ക്‌ മലക്കുകള്‍ ഒന്നാം ആകാശം വരെ 
തങ്ങളുടെ ചിറകുകള്‍ വിരിച്ചു നല്‍കുന്നതാണ്‌. (ബുഖാരി, മുസ്സിം) 
തക്ബീറും, തസ്ബീഹും, തഹ്മീദും മുഖേന ആകാശ കവാടങ്ങള്‍ 
തുറക്കപ്പെടുന്നു. ഇബ്നു ഉമര്‍ -رضي الله عنه-‎ പറഞ്ഞു : “ഞങ്ങള്‍ 
പ്രവാചകന്റെ കൂടെ നിസ്കരിക്കുന്നതിനിടയില്‍ നമ്മില്‍ ഒരാള്‍ “അല്ലാഹു 
അക്ബര്‍ കബീറാ, വല്‍ ഹംദുലില്ലാഹി കസീറാ, വ സുബ്ഹാനല്ലാഹി 
ബുക്റതന്‍ വ അസീലാ' (അല്ലാഹുവകുന്നു ഏറ്റവും വലിയവന്‍, സര്‍വ 
സ്തുതികളും അവനാകുന്നു, പ്രഭാതത്തിലും പ്രദോഷത്തിലും എല്ലാ 
ന്യൂനതകളില്‍ നിന്നും അവന്‍ പരിശുദ്ധനാകുന്നു) എന്ന്‌ പറഞ്ഞു 
നിസ്കാര ശേഷം നബി -$- ചോദിച്ചു : “ആരാണ്‌ ഈ വാകുകള്‍ 


പറഞ്ഞത്‌?” അവിടുയുണ്ടായിരുന്ന ഒരു വ്യക്തി പറഞ്ഞു : “ഞാനാണ്‌ 


നബിയേ അങ്ങനെ പറഞ്ഞത്‌* നബി പറഞ്ഞു : “ഞാന്‍ 


അല്‍ഭുതപ്പെട്ടു, ആ വാക്കുകള്‍ക്കായി ആകാശ കവാടങ്ങള്‍ തുറന്ന്‌ 


a-alqasim.com 


അല്ലാഹുവെ മഹത്വപ്പെടുത്തുക 9 
ess SE Me ag 


നല്‍കപ്പെട്ടിരിക്കുന്നു”. (മുസ്ലിം) ഉയിര്‍ത്തെഴുന്നേല്‍പിന്റെ നാളില്‍ അത്‌ 
തുലാസില്‍ ഭാരമുള്ളതായിരിക്കും. നബി -$- പറഞ്ഞു : “അഞ്ച്‌ 
കാര്യങ്ങള്‍ ഏറെ ശ്രേഷ്ടമായതും തുലാസില്‍ വളരെ 
ഭാരമുള്ളതുമായിരിക്കും ; ലാ ഇലാഹ ഇല്ലല്ലാഹ്‌, അല്ലാഹു അക്ബര്‍, 
സുബ്ഹാനല്ലാഹ്‌, അല്‍ ഹംദുലില്ലാഹ്‌ തുടങ്ങിയ വാക്കുകളും , 
സ്വാലിഹായ തന്റെ സന്താനം മരണപ്പെട്ടാല്‍ അതില്‍ ക്ഷമ 


കൈകൊള്ളുന്ന മാതാപിതാക്കളുമാകുന്നു അവ”. (അഹ്മദ്‌) 


അയ്യുഹല്‍ മുസ്ലിമൂന്‍. 

അല്ലാഹുവാകുന്നു ഏറ്റവും വലിയവന്‍, അവനെക്കാള്‍ വലിയ 
മറ്റൊന്നുമില്ല. ആകാശങ്ങളിലും ഭൂമിയിലും ഏറ്റവും മഹത്വമുള്ളവനും 
വലിയവനും അവനാകുന്നു. അവന്റെ മഹത്വവും വലിപ്പവും പൂര്‍ണമായി 
വലയം ചെയ്യാനും അതിന്റെ രൂപങ്ങള്‍ മനസ്സിലാക്കാനും ആര്‍ക്കും 
സാധ്യമല്ല. നാം എത്ര മഹത്വവും വലിപ്പവും സങ്കല്‍പ്പിച്ചാലും 
അതിനേക്കാളെല്ലാം വലിയവനും മഹത്വമുളളവനുമാകുന്നു അവന്‍. 
(അവസാന നാളില്‍) ആകാശങ്ങളെ ഒരു വിരലിലും, ഭൂമികളെ ഒരു 
വിരലിലും, വൃക്ഷങ്ങളെ ഒരു വിരലിലും, വെള്ളവും മണ്ണും ഒരു വിരലിലും, 


മറ്റു സകല സൃഷ്ടികളെ ഒരു വിരലിലും അവന്‍ വെക്കും.(ബുഖാരി,മുസ്ലിം) 


യഥാര്‍ഥ വിശ്വാസി ഉന്നതനായ തന്റെ റബ്ബില്‍ അഭയം 
പ്രാപിക്കുകയും അവനെ മാത്രം ആശ്രയിക്കുകയും ചെയ്യുന്നു. തന്റെ എല്ലാ 
കാര്യങ്ങളും അവനെ ഏല്‍പ്പിക്കുകയും അവനോട്‌ മാത്രം സഹായം 
തേടുകയും ചെയ്യുന്നു. അങ്ങനെ എന്നും അവനുമായി ബന്ധം 


നിലനിര്‍ത്തുകയും ചെയ്യുന്നു. 


a-algasim.com 


10 അല്ലാഹുവെ മഹത്വപെടുത്തുക 


അജളദൂ ബില്ലാഹി മിന ശ്ശൈത്വാനി റജീം 
GANS a وم‎ AH 5 SINS ചിമ്മി, 


SOS AE NES ASE ety may موت‎ 


TIRES, Pd 


“അല്ലാഹുവെ കണക്കാക്കേണ്ട നിലയില്‍ അവര്‍ 
കണക്കാക്കിയിട്ടില്ല. ഉയിര്‍ത്തെഴുന്നേല്‍പിന്റെ നാളില്‍ ഭൂമി മുഴുവന്‍ 
അവന്റെ ഒരു കൈപിടിയില്‍ ഒതുങ്ങുന്നതായിരിക്കും. ആകാശങ്ങള്‍ 
അവന്റെ വലതുകൈയ്യില്‍ ചുരുട്ടിപിടിക്കപ്പെട്ടവയുമായിരിക്കും. 
അവനെത്ര പരിശുദ്ധന്‍! അവര്‍ വങ്കുചേര്‍ക്കുന്നതിനെല്ലാം അവന്‍ 


അതീതനായിരിക്കുന്നു”. (അസ്സുമര്‍ : 67) 


അല്ലാഹു വിശുദ്ധ ഖുര്‍ആന്‍ മുഖേന എനിക്കും നിങ്ങള്‍ക്കും 


അനുഗ്രഹങ്ങള്‍ ചൊരിയട്ടെ... 


a-alqasim.com 


11 


അല്ലാഹുവെ മഹത്വപ്പെടുത്തുക 
es ete OM a 


രണ്ടാം ഖുതുബ 


അല്ലാഹു ചെയ്തു തന്ന ഉപകാരങ്ങള്‍ക്ക്‌ അവനാകുന്നു സര്‍വ്വ 
സ്തുതികളും. അനുഗ്രഹം ചൊരിയുകയും താഫീഖ്‌ ചെയ്യുകയും 


ചെയ്തതിന്‌ അവനാകുന്നു നന്ദി. 


അല്ലാഹു അല്ലാതെ ആരാധനക്ക്‌ അര്‍ഹനായി മറ്റാരുമില്ലെന്നും 
അവന്‍ ഏകനും യാതൊരു പങ്കാളികളും ഇല്ലാത്തവനുമാണെന്നും 
അവന്റെ മഹത്വം ഉള്‍ക്കൊണ്ടുകൊണ്ട്‌ ഞാന്‍ സാക്ഷ്യം വഹിക്കുന്നു. 


മുഹമ്മദ്‌ -$- അവന്റെ അടിമയും റസൂലൂമാണെന്നും ഞാന്‍ സാക്ഷ്യം 


വഹിക്കുന്നു അവിടുത്തേക്കും അവിടുത്തെ കുടുംബത്തിനും 
സ്വഹാബത്തിനും അല്ലാഹു സ്വലാത്തും ധാരാളം സലാമും 
വര്‍ഷിക്കുമാറാകട്ടെ.. 

അയ്യുഹല്‍ മുസ്ലിമൂന്‍. 


അടിമകള്‍ക്ക്‌ തങ്ങളുടെ റബ്ബിനെ അറിയുകയും ആത്യന്തിക ലക്ഷ്യം 
അവനാകുകയും ചെയ്യുന്ന വരെയും യഥാര്‍ഥ സന്തോഷമോ 
സമാധാനമോ ആനന്ദമോ ഉണ്ടാവുകയില്ല. അവനെ കുറിച്ചുള്ള അറിവ്‌ 


അവര്‍ക്ക്‌ കണ്‍കുളിര്‍മയേകുന്നു. 


ഏറ്റവും മഹത്വമുള്ളവന്‍ അവനാകുന്നു എന്നത്‌ അവന്റെ മാത്രം 
പ്രതേകതയാകുന്നു. ആ വിശേഷണം അവന്റെ സൃഷ്ടികളില്‍ മറ്റാര്‌ 


സ്വീകരിക്കുന്നതും അവന്‍ തൃപ്തിപ്പെടുകയില്ല.. അവര്‍ക്ക്‌ അവന്‍ 


ശക്തമായ താക്കീത്‌ നല്‍കുകയും ചെയ്തു. നബി -$- പറഞ്ഞു 
“പ്രതാപവും മഹത്വവും അഹങ്കാരവും അവന്റെ വസ്ത്രങ്ങളാകുന്നു, 
ആരെങ്കിലും എന്നോട്‌ അതില്‍ മൽസരിച്ചാൽ ഞാന്‍ അവനെ 


ശിക്ഷിക്കുന്നതാണ്‌*. (മുസ്ലിം) 


a-alqasim.com 


12 അല്ലാഹുവെ മഹത്വപ്പെടുത്തുക 
ED RRR OE si ച 


ഇബ്നുല്‍ ഖയ്യിം -ഷ/ -رحمه‎ പറഞ്ഞു : “അല്ലാഹുവിന്റെ മഹത്വം ഏറെ 
വിശാലമായതിനാല്‍ അതിനെ കുറിച്ച്‌ മേല്‍മുണ്ട്‌ എന്ന്‌ പ്രയോഗിച്ചത്‌ 


കൂടുതല്‍ അനുയോജ്യമാകുന്നു”. 


ഭൂമിയില്‍ ഓന്നത്യം കാണിക്കുന്നതും ആളുകളോട്‌ അഹങ്കാരം 
കാണിക്കുന്നതും അനീതിയോടെ പെരുമാറുന്നതും മറ്റുള്ളവരെക്കാള്‍ 
വലിയവനാണ്‌ താനെന്ന ധാരണ വെച്ച്‌ പുലര്‍ത്തുന്നതും സൂക്ഷിക്കുക. 
തന്റെ അധികാരവും ബലവും തന്റെ ഭാര്യയോട്‌, അല്ലെങ്കില്‍ മറ്റു 
ബലഹീനരോട്‌ കാണിക്കുകയും അവരോട്‌ അതിക്രമം ചെയ്യാന്‍ 
അതവനെ പ്രോല്‍സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെങ്കില്‍ അറിയുക, 
അല്ലാഹു അവനെക്കാള്‍ വലിയവനും ശക്തനും കഴിവുള്ളവനുമാകുന്നു. 


അല്ലാഹു പറഞ്ഞു : 


ഥു ےم‎ ടി 712 ചി 2 Sr നി ക്ട്‌ رت‎ കം 
"എന്നിട്ടവര്‍ നിങ്ങളെ അനുസരിക്കുന്ന പക്ഷം പിന്നെ നിങ്ങള്‍ 
അവര്‍ക്കെതിരില്‍ ഒരു മാര്‍ഗവും തേടരുത്‌. തീര്‍ച്ചയായും അല്ലാഹു 


ഉന്നതനും ഏറ്റവും വലിയവനുമാകുന്നു”. (അന്നിസാത്ങ്‌ : 34) 


അല്ലാഹു ആകുന്നു ഏറ്റവും വലിയവനെന്ന വ്യക്തമായ 
അറിവുള്ളവര്‍ക്ക്‌ ; അല്ലാഹുവോടുള്ള ഭയം വര്‍ദ്ധിക്കുകയും, അവനെ 
ഇഷ്ടപ്പെടുകയും, ആരാധനകള്‍ ഏറ്റവും പരിപൂര്‍ണമായി അവന മാത്രം 
സമര്‍പ്പിക്കുകയും ചെയ്യും. അത്തരക്കാരുടെ മനസ്സുകളില്‍ കാപട്യത്തിനും 
അഹങ്കാരത്തിനും താന്‍ വലിയവനാണ്‌ തുടങ്ങിയ മോശം 


ചിന്താഗതികള്‍ക്കും യാതൊരു സ്ഥാനവും ഉണ്ടാവുകയില്ല. 


വിശ്വസിക്കുകയും എളിമയോടെ ജീവിതം നയിക്കുകയും ചെയ്യുന്ന 
തന്റെ സച്ചരിതരായ അടിമകള്‍ക്ക്‌ വേണ്ടിയാകുന്നു അല്ലാഹു സ്വര്‍ഗം 


ഒരുക്കിയിരിക്കുന്നത്‌. അല്ലാഹു പറഞ്ഞു : 


a-alqasim.com 


13 


അല്ലാഹുവെ മഹത്വപ്പെടുത്തുക 
es ie Me ag 


7 <7 3 ര ی‎ et N15 مگ‎ 
ولا ادا‎ ഹവ്‌ علا نی‎ AAS of ها‎ ഛി, 


ഥി റി 

yal ലി; 
“ഭൂമിയില്‍ ഓന്നത്യമോ കുഴപ്പമോ ആഗ്രഹിക്കാത്തവര്‍ക്കാകുന്നു 
ആ പാരത്രിക ഭവനം നാം ഏര്‍പെടുത്തി കൊടുക്കുന്നത്‌. അന്ത്യഫലം 


സൂക്ഷ്മത പാലിക്കുന്നവര്‍ക്ക്‌ അനുകൂലമായിരിക്കും”. (അല്‍ ഖസസ്‌ : 83) 


നിങ്ങള്‍ അറിയുക, നബി -$- യുടെ മേല്‍ അല്ലാഹുവിന്റെ 
കാരുണ്യവും ശാന്തിയുമുണ്ടാകാന്‍ പ്രാര്‍ഥിക്കാന്‍ അല്ലാഹു നിങ്ങളോട്‌ 


കല്‍പിച്ചിരിക്കുന്നു. 


a-alqasim.com 


A © AY ر‎ 


ര ا‎ 2 ۳۹ 2 PN 


a-alqasim.com 


